29th AUG. 2017] 


COMMISSIONERATE OF LAND REVENUE 


7438 


Regn .No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL / TV ( N )/634/ 2015 -17 


GOVERN 


കര 


ള സർക് 


NMENT OF 


ഒാർ 
KERALA 


കേരള ഗസററ 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ആഗസ്റ്റ് 29 
29th August 2017 

1193 ചിങ്ങം 13 
13th Chingam 1193 

1939 ഭാദ്രം 7 
7th Bhadra 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


Gaz . No . 35/2017/DTP ( CLR ). 


49 


29th AUG. 2017) 


COMMISSIONERATE OF LAND REVENUE 


7439 


KOLLAM DISTRICT 


- ലേല പരസ്യം 
നമ്പർ 14953 / 2017. 

2017 ജൂ ലൈ 15. 
-- കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 28 - ൽ റീസർവെ 225 / 2 - ൽപ്പെട്ട 01. 52. 90 ഹെക്ടർ 
സർക്കാർ പുറമ്പോക്കിൽ നിന്നിരുന്ന ഒരു മൂട് പ്ലാവ്, മാഞ്ചിയം 
എന്നിവ ടി വില്ലേജിൽ കൂലിയക്കോട്, പട്ടം കോട് എന്ന 
സ്ഥലത്ത് അനീഷ് ഭവനിൽ ശ്രീ . ഡേവിഡ് അനധികൃതമായി 
മുറിച്ചു മാറ്റിയിട്ടുള്ളതാണ്. ടി തടി കഷ്ണങ്ങൾക്ക് - 16, 109 
വില നിശ്ചയിച്ച് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
നൽകിയിട്ടുള്ളതാണ്. ടി തടികൾ 21 - 9 - 2017 -ാം തീയതി 
11 മണിക്ക് ( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) 
കൊട്ടാ ര ക്കര താലൂക്കിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
- 500 നിരതദ്രവ്യം കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം 
കഴിച്ചുള്ള ലേലത്തുകയും നിയമാനുസൃത നികുതിയും 
അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് 
ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം 
ചെലവിൽ ലേല സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 
സാധാരണ സർക്കാർ ലേലങ്ങൾ സംബന്ധിച്ചുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 

- ലേലത്തിന് ആധാരമായ പ്ലാവ്, മാഞ്ചിയം തടി 
കഷണങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയത്ത് 
താലൂക്കാഫീസ് കോമ്പൗണ്ടിൽ പരിശോധിക്കാവുന്നതാണ്. 
സബ് കളക്ടറുടെ കാര്യാലയം, 

- ( ഒപ്പ്) 
കൊല്ലം. 

- സബ് കളക്ടർ. 


നമ്പർ സി2 - 16160 / 2017. 

2017 ജൂ ലൈ 14 . 
-- കൊല്ലം താലൂക്കിൽ വടക്കേവിള വില്ലേ ജിൽ 
പട്ടത്താനം പി . ഒ ., ദർശന നഗർ 19 , ഭാവനയിൽ 
എസ്. രാജേന്ദ്രപ്രസാദ് 23 - 11- 2015 - ൽ മരണപ്പെട്ടുപോയതായും 
പരേതന്റെ പെൻഷൻ ലഭിക്കുന്നതിനായി ഹാജരാക്കുന്നതിനും 
മറ്റ് ഭാവി ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽക ണ മെന്ന് ടി വീട്ടിൽ എൻ. എസ്. കപാലിനി 

ബോധിപ്പിച്ചു വന്ന അപേക്ഷ യിൻ മേൽ വടക്കേ വിള 
വില്ലേ ജാ ഫീ സർ മു ഖാന്തിരം അ വകാശ വിചാ രണ് 
നട ത്തി യതിൽ താഴെപ്പറയുന്നവർ അ ന ന്ത രാ 
വകാശികളാണെന്നറിയുന്നു . 
| കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 എൻ. എസ്. കൃപാലിനി ഭാര്യ 
2 പീത കെ . പ്രസാദ് 

മകൾ 
3 പ്രവീൺ കെ . പ്രസാദ് 


മകൻ 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 


പരേതന് അ വ കാ ശ പ്പെട്ട മേൽക്കാ ണിച്ച തുക 
ആനു കൂല്യങ്ങൾ വാങ്ങു ന്ന തിനുള്ള അവകാശികൾ 
മേൽക്കാണിച്ചവരാണെന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവ സ 
ത്തിനുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാ ലാ വധിക്കു ശേഷമോ ത പാലിലോ ഹാജ രാ ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ്. 


Kollam 


Taluk 


പരസ്യം 


(1) 


കമ 


നമ്പർ സി2 - 10715 / 2017. 

2017 മേയ് 2. 
കൊല്ലം താ ലൂ ക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേ ജിൽ 
കാവനാട് പി . ഒ . യിൽ കുരീപ്പുഴ പറമ്പിൽ വീട്ടിൽ 

എ ഷാക്കുഞ്ഞ് 1 - 7 - 2016 - ൽ മര ണ പ്പെട്ടുപോയ തായും 
പരേതയുടെ പേരിലുള്ള ഫാമിലി പെൻഷൻ ലഭിക്കുന്നതിനും 
ഭാവിയിലെ മറ്റാവശ്യ ങ്ങ ൾക്കു മാ യി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽക ണ മെന്ന് ടി വീട്ടിൽ അഷറഫ് 
ബോധിപ്പിച്ചു വന്ന അപേ ക്ഷ യിൻ മേൽ കൊല്ലം വെസ്റ്റ് 
വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അ വ കാശ വിചാ രണ 
നട ത്തി യതിൽ താഴെ പറയുന്നയാൾ അനന്തരാവകാ ശി 
ആണെന്ന് അറിയുന്നു . 
പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ സി2 - 16561 /2017 . 

| 2017 ജൂ ലൈ 22 . 
- കൊല്ലം താലൂക്കിൽ വടക്കേ വിള വില്ലേജിൽ 
പുന്തലത്താഴം, കിളികൊല്ലൂർ പി . ഒ ., ചരുവിള പുത്തൻ 
വീട്ടിൽ പത്മിനി 27 - 5- 2017 - ൽ മരണപ്പെട്ടുപോയതായും തയ്യൽ 
തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും ആനുകൂല്യം 
ലഭിക്കുന്നതിനും മറ്റ് ഭാവി ആവശ്യ ങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് ടി വീട്ടിൽ 
രമണൻ, കെ . ബോധി പ്പിച്ചു വന്ന അപേക്ഷ യിൻ മേൽ 
വടക്കേവിള വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതിൽ താഴെപ്പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് 
അറിയുന്നു . 
പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
രമണൻ, കെ . 

ഭർത്താവ് 
- 2 രഞ്ചു 
- 3 രജിത്ത് 

രജിൻ 
- (പരേതയുടെമാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 

മേൽക്കാണിച്ച രണ്ടും നാലും കക്ഷികൾ തങ്ങൾക്കുള്ള 
അവകാശം ഒന്നാം കക്ഷിക്ക് ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് 
രേഖാമൂലം മൊഴി ഹാജരാക്കിയിരുന്നതിനാൽ പരേതയ്ക്ക് 
അ വ കാ ശ പ്പെട്ട മേൽ കാണിച്ച തുക/ ആനുകൂല്യങ്ങ ൾ 
വാങ്ങുന്നതിനുള്ള അവകാശികൾ ഒന്നും മൂന്നും 
കക്ഷികളാണെന്ന് കാണിച്ച് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തി 
നുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. 
കാ ലാ വധിക്കു ശേഷമോ ത പാലിലോ ഹാജ രാ ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ്. 


മകൻ 


- 


28 


അഷറഫ് 


മകൻ 


- 51 


(പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല .) 

പരേതയ്ക്ക് അവകാശപ്പെട്ട മേൽക്കാ ണിച്ച തുക 
ആനു കൂ ല്യ ങ്ങൾ വാങ്ങു ന്ന തിനുള്ള ഏക അ വ കാശി 
മേൽപ്പറഞ്ഞ കക്ഷിയാണെന്ന് കാണിച്ച് ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധിക്കുശേഷമോ തപാലിലോ 
ഹാജരാക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ്. 


72 


